Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


- 


- 


കേGOVERNO 


രള സർക 
NMENT OF 


s 


ക്കാർ. പ 


& 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM, TUESDAY 


| 17th July 2012 
2012 ജൂലൈ 17 


No. 1 29 


Vol . LVII 
വാല്യം 57 


| 
) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


26th Ashadha 1934 
1934 ആഷാഢം 26 


PART III 


Stores Purchase 


Fisheries Department 

ടെണ്ടർ നോട്ടീസ് 
നമ്പർ സി - 556 / 2012. 

2012 ജൂൺ 13. 
2012 - 13 സാമ്പത്തിക വർഷത്തിൽ മലമ്പുഴ ദേശീയ 
മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലേക്ക് ആവശ്യമായ താഴെ 
പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ള 
വ്യക്തി ക ളിൽനിന്നും/ സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവെച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമനമ്പർ 


സാധനത്തിന്റെ പേര് 


അളവ് 


ചാണകം 

30 ടൺ 
നിലക്കടലപ്പിണ്ണാക്ക് 

- 6 ടൺ 
ഫിഷ് ബ്രീഡിംഗ് ഹോർമോൺ 750 എം .എൽ. 
പോളിത്തീൻ കവർ 

- 400 കി. ഗ്രാം . 


മുകളിൽ കാണിച്ചിട്ടുള്ള സാധനങ്ങൾ സപ്ലെചെയ്യുന്നതിന് 
പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പി 
ക്കുന്ന കവറിനുമുക ളിൽ സപ്ലെ ചെയ്യാ നു ദ്ദേ ശിക്കുന്ന 
സാധനത്തിന്റെ പേര്, ടെണ്ടർ നമ്പർ എന്നിവ രേഖപ്പെടുത്തേ 
ണ്ടതാണ്. മുദ്രവെച്ച ടെണ്ടറുകൾ മുകളിൽ സൂചിപ്പിച്ച നിശ്ചിത 
സമയത്തിനുള്ളിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ 
ഡാം പി . ഒ . , പാല ക്കാട്- 678 651 എന്ന വിലാ സ ത്തിൽ 
അയച്ചുതരേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ടെണ്ടറുകൾ പരിഗണിക്കു 
ന്ന ത ല്ല . ലഭ്യ മായ ടെണ്ട റു കൾ നിശ്ചിത സമയത്ത് 
ഹാജരായവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ചാണകം, 
നിലക്കടലപ്പിണ്ണാക്ക്, പോളിത്തീൻ കവർ, ഫിഷ് ബീഡിംഗ് 
ഹോർമോൺ എന്നിവയുടെ ടെണ്ടറുകളോടൊപ്പം സാമ്പിളുകൾ 
വയ്ക്കേണ്ടതാണ്. സാമ്പിൾ ഇല്ലാത്തവ നിരസിക്കുന്നതാണ്. 
ടെണ്ടറിനോടൊപ്പം സപ്ലെ ചെയ്യാനുദ്ദേശിക്കുന്ന സാധനത്തിന്റെ 
മൊത്ത വില യുടെ 2 .5 % തുക നിര ത ദ്രവ്യം ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ, പാലക്കാട് എന്ന പേരിൽ 
ദേശസാൽകൃത ബാങ്കുകളിൽനിന്നും എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് 
വയ്ക്കേ ണ്ട താ ണ് . നിര ത ദ വ്യം ഇല്ലാത്ത ടെണ്ട റു കൾ 
നിരസിക്കുന്നതണ്. സപ്ലെ ചെയ്യുന്നതിന് ആവശ്യമായ സമയം 
ടെണ്ടറിൽ രേഖ പ്പെ ടു ത്തേ ണ്ട താ ണ് . സപ്ലേചെയ്യുന്ന 
സാ ധ ന ങ്ങ ൾ സ്വന്തം ചെല വിൽ മല മ്പുഴ ദേശീയ 
മത്സ്യ വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ എത്തിച്ചുതരേണ്ടതാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ വില - 300 + വാറ്റ് 0.2 %. 
-- ടെണ്ടർ ഫോറ ത്തിന്റെ വിൽപ്പന അ വ സാ നിക്കുന്ന 
തീയതിയും സമയവും- 30 - 7 - 2012, 3 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 
30 - 7 - 2012 , 3 മണി. 


STORES PURCHASE 


യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
തിരിച്ചു നൽകു ന്ന ത ല്ല . യാതൊരു കാര ണവും കൂടാതെ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. 

- മറ്റ് സർക്കാർ ടെണ്ട റു കൾക്ക് ബാധ ക മായ എല്ലാ 
നിയമവ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ടെണ്ടർ 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും ടെണ്ടർ ഫോറത്തിനും 
( പവർത്തി ദിവ സ ങ്ങ ളിൽ ഈ ഓ ഫീ സു മാ യി 
ബന്ധ പ്പെ ടേ ണ്ടതാ ണ് . ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന 
ടെണ്ടറുകൾ സമർപ്പിക്കുന്നതിനായി നിശ്ചിത തീയതികളിൽ 
ഉച്ചയ്ക്ക് 2 മണിവരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടർ ഓഫീസ്, 
മലമ്പുഴ. 


- ( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


